Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


© 
കേരള സർക്കാർ 
Government of Kerala 

2021 


सत्यमेव जयते 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


മു 


മ 


OF 


KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


നമ്പർ 


' 


2021 ആഗസ്റ്റ് 3 
3rd August 2021 
1196 കർക്കടകം 18 
18th Karkadakam 1196 
1943 ശാവണം 12 
12th Sravana 1943 


31 


Vol . X 


No. 


Thiruvananthapuram , 

Tuesday 


PART III 


Commissionerate of Land Revenue 


5874 


KERALA GAZETTE 


[ PART III 


( 2 ) 


നമ്പർ എ3-5515 2021 . 


2021 ജൂൺ 25 . 


പരേതന്റെ മാതാ പിതാക്കൾ മുമ്പിനാലെ മരണപ്പെട്ടു 
പോയിട്ടുള്ളതാണ് . മുകളിൽ പേര് ചേർത്തിട്ടുള്ളവരാണ് 
പരേതന്റെ അവകാശികളെന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് 
അനുവദിക്കുന്ന തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധ 
പ്പെടുത്തി 30 ദിവ സ ത്തി നുള്ളിൽ രേഖാമൂലം കോന്നി 
തഹശീൽദാർ മുമ്പാകെ ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ് . 
കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ ഉള്ള ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


കാർത്തികപ്പള്ളി താലൂക്കിൽ കുമാരപുരം വില്ലേജിൽ 
താമല്ലാക്കൽ തെക്ക് മുറിയിൽ വിളയിൽ കിഴക്കതിൽ വീട്ടിൽ 
സൂര്യറാണി , വി . ടിയാളുടെ ഭർത്താവ് വിനീത് മാർ , വി . 
മരണപ്പെട്ടുപോയെന്നും എന്നും വിവിധ ആവശ്യങ്ങൾക്കായി 
ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്നും കാണിച്ച് ബോധി 
പ്പിച്ച അപേക്ഷയിൻമേൽ കുമാരപുരം വില്ലേജാഫീസർ മുഖേന 
അന്വേഷണവും അവകാശ വിചാരണയും നടത്തിയ തിൽ 
ടിയിൽ വിനീത്കുമാർ , വി . 5-9-2020 - ൽ മരണപ്പെട്ടുപോയെന്നും 
ഹിന്ദു പിൻതുടർച്ചാവകാശ നിയമപ്രകാരം പരേതന് താഴെ 
പറയുന്നവരാണ് അവകാശികളായിട്ടുള്ളതെന്നും അറിവായിട്ടുണ്ട് . 


താലൂക്കാഫീസ് , 


( ഒപ്പ് ) 
തഹശീൽദാർ , 


കോന്നി . 


പേര് 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


ബം 


1 


ഭാര്യ 


35 


ALAPPUZHA DISTRICT 


2 


സൂര്യറാണി , വി . 
അനാമിക , എസ് . 
അവന്തിക , എസ് . 


മകൾ 


8 


3 


2 


>> 


Karthikappally Taluk 


4 


ഉഷ് 


മാതാവ് 


58 


പരസ്യം 


( പരേതന്റെ പിതാവ് ജീവിച്ചിരിപ്പുണ്ട് . ) 


( 1 ) 


നമ്പർ എ3-6362 / 2021 . 


2021 ജൂൺ 25 . 


കാർത്തികപ്പള്ളി താലൂക്കിൽ പള്ളിപ്പാട് വില്ലേജിൽ 
നങ്ങ്യാർകുളങ്ങര മുറിയിൽ വടക്കേ കെ ണ്ട ത്തിൽ വീട്ടിൽ 
സരളമ്മ ടിയാളുടെ ഭർത്താവ് രാധാകൃഷ്ണപിള്ള മരണപ്പെട്ടു 
പോയി എന്നും വിവിധ ആവശ്യ ങ്ങൾക്ക് ഒരു അവകാശ 
സർട്ടിഫിക്കറ്റ് നൽക ണമെന്നും കാണിച്ച് ബോധിപ്പിച്ച 
അപേക്ഷയിൻമേൽ പള്ളിപ്പാട് വില്ലേജാഫീസർ മുഖേന 
അന്വേഷണവും അവകാശ വിചാരണയും നടത്തിയതിൽ ടിയിൽ 
രാധാകൃ ഷ്ണ പിള്ള 26-9-2020 - ൽ മരണപ്പെട്ടു പോയെന്നും 
ഹിന്ദു പിൻതുടർച്ചാവകാശ നിയമപ്രകാരം പരേതന് താഴെ 
പറയുന്നവരാണ് അവകാശികളായിട്ടുള്ളതെന്നും അറിവായിട്ടുണ്ട് . 


ആകയാൽ ടിയിൽ പരേതനായ വിനീത്കുമാർ , വി . - യുടെ 
നിയ മാനു സത അ വ ക  ാശികൾ മേൽ വിവരിച്ച 4 പേർ 
മാത്രമാണെന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെ ങ്കിലും എന്തെ ങ്കിലും ആക്ഷേ പ മുള്ള പക്ഷം 
ആയത് ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസ 
ത്തിനകം കാർത്തികപ്പള്ളി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേ പ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല . 


( 3 ) 


നമ്പർ എ3-10145 2021 . 


2021 ജൂലൈ 22 . 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 

ബന്ധം 


കാർത്തികപ്പള്ളി താലൂക്കിൽ കീരിക്കാട് വില്ലേജിൽ 
കണ്ണമ്പള്ളിഭാഗം മുറി യിൽ സാദിഖ് മ ൻ സിൽ വീട്ടിൽ 
ഹഫ് സാ ബീവി ടിയാളുടെ ഭർത്താവ് മുഹമ്മദ് കുഞ്ഞ് 
മരണപ്പെട്ടുപോയെന്നും 

എൽ . 

എ . ( എൻ . എച്ച് ) - ൽ 
ഹാജ രാ ക്കുന്ന തിനും വിവിധ ആവ ശ്യ ങ്ങൾക്കായി ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്നും കാണിച്ച് ബോധിപ്പിച്ച 
അപേക്ഷയിൻമേൽ കീരിക്കാട് വില്ലേജാഫീസർ മുഖേന 
അന്വേഷണവും അവകാശ വിചാരണയും നടത്തിയതിൽ 
ടിയിൽ മുഹമ്മദ് കുഞ്ഞ് 11-12-2017 - ൽ മരണപ്പെട്ടുപോയെന്നും 
മുസ്ലീം വ്യക്തിനിയമം ( ശരിയത്ത് ) നടപ്പാക്കൽ നിയമം 1937 
പകാരം പരേതന് താഴെ പറയുന്നവരാണ് അവകാശിക 
ളായിട്ടുള്ളതെന്നും അറിവായിട്ടുണ്ട് . 


1 


സരളമ്മ 


ഭാര്യ 


64 


2 


പദീപ് , ആർ . 


മകൻ 


45 


3 


പീത 


മകൾ 


42 


( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


ബം 


1 


ഹഫ്സാബീവി 


ഭാര്യ 


66 


2 


സിയാദ് ഹുസൈൻ 


മകൻ 


43 


ആകയാൽ ടിയിൽ പരേതനായ രാധാകൃഷ്ണപിള്ളയുടെ 
നിയ മാനു സ ത അ വ കാശികൾ മേൽ വിവ രിച്ച 3 പേർ 
മാത്രമാണെന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത് 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
കാർത്തികപ്പള്ളി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞും 
തപാൽമാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


3 


നിയാസ് 


39 


>> 


4 


36 


> 


മുഹമ്മദ് ഷഫീക്ക് 
മുഹമ്മദ് സാദിഖ് 


5 


31 


> 


( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 


98 


3rd AUG . 2021 ] 


COMMISSIONERATE OF LAND REVENUE 


5875 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


ബം 


1 


ദീപാ പ്രകാശ് , 


ഭാര്യ 


42 


ആകയാൽ ടിയിൽ പരേതനായ മുഹമ്മദ് കുഞ്ഞ് -ന്റെ 
നിയ മാനു സ ത അ വ കാശികൾ മേൽ വിവരിച്ച 5 പേർ 
മാത്രമാണെന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
കാർത്തികപ്പള്ളി ത ഹ ശീൽ ദാർ 

മുമ്പാകെ നേരിട്ട് 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേ പ ങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


2 


അനന്തകൃഷ്ണൻ 


മകൻ 


17 


3 


ഭൂദ പി . നായർ 


മകൾ 


13 


( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 


( 4 ) 


നമ്പർ എ3-10567 / 2021 . 


2021 ജൂലൈ 29 . 


കാർത്തികപ്പള്ളി താലൂക്കിൽ മുതുകുളം വില്ലേജിൽ 
ടി വടക്ക് മുറിയിൽ ചേക്കോട്ട് വീട്ടിൽ ശ്യാം , ജി . , ടിയാന്റെ 
മാതാവ് സുമതിപ്പണിക്കത്തി മരണപ്പെട്ടുപോയെന്നും വിവിധ 
ആവശ്യങ്ങൾക്ക് ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്നും 
കാണിച്ച് ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ മുതു കുളം 
വില്ലേജാഫീസർ മുഖേന അന്വേഷണവും അവകാശ വിചാര 
ണയും നടത്തിയതിൽ ടിയിൽ സുമതിപ്പണിക്കത്തി 5-8-2018 - ൽ 
മരണപ്പെട്ടു പോയെന്നും ഹിന്ദു പിൻ തുടർച്ചാ വ കാശ 
നിയമപ്രകാരം പരേതയ്ക്ക് താഴെ പറയുന്നവരാണ് അവകാശി 
കളായിട്ടുള്ളതെന്നും അറിവായിട്ടുണ്ട് . 


ആകയാൽ ടിയിൽ പരേതനായ ആർ . കെ . പ്രകാശിന്റെ 
നിയ മാനു സത അ വ ക  ാശികൾ മേൽ വിവരിച്ച 3 പേർ 
മാത്രമാണെന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
കാർത്തികപ്പള്ളി തഹ ശീൽദാർ 

മുമ്പാക നേരിട്ട് 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേ പ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല . 


( 6 ) 


നമ്പർ എ3-8719 / 2021 . 


2021 ജൂലൈ 1 . 


പേര് 


കമ 
നമ്പർ 


പരേതയുമായുള്ള വയസ് 


ബന്ധം 


1 


മകൻ 


54 


2 


50 


3 


48 


4 


ചന്ദ്രബാനർജി പണിക്കർ 
ലാൽമാളവ്യ , ജി . 
അജയഘോഷ് ബാനർജി 
ജയസിംഹപണിക്കർ , ജി . 
ശ്യാം , ജി . 
ദിവ്യ , എസ് . 
വിദ്യ , എസ് . 


46 


കാർത്തികപ്പള്ളി താലൂക്കിൽ കീരിക്കാട് വില്ലേജിൽ 
ടി തെക്ക് മുറി യിൽ കുറ്റി യിൽ വീട്ടിൽ മീന , എ സ് . 
ടിയാളുടെ ഭർത്താവ് റ്റി . അശോക് കുമാർ മരണപ്പെട്ടു 
പോയെന്നും വിവിധ ആ വ ശ്യ ങ്ങ ൾക്ക് 

ഒരു അവ കാശ 
സർട്ടിഫിക്കറ്റ് നൽക ണമെന്നും കാണിച്ച് ബോധിപ്പിച്ച 
അപേക്ഷയിൻമേൽ കീരിക്കാട് വില്ലേജാഫീസർ മുഖേന 
അന്വേഷണവും അവകാശ വിചാരണയും നടത്തിയ തിൽ 
ടിയിൽ റ്റി . അശോക് കുമാർ 5-1-2 021 - ൽ മരണപ്പെട്ടു 
പോയെന്നും ഹിന്ദു പിൻതുടർച്ചാവകാശ നിയമപ്രകാരം 
പരേതന് താഴെ പറയുന്നവരാണ് അവകാശികളായിട്ടുള്ളതെന്നും 
അറിവായിട്ടുണ്ട് . 


5 


44 


6 


മകൾ 


42 


7 


40 


പേര് 


കമ് 
നമ്പർ 


പരേതനുമായുള്ള വയസ് 

ബന്ധം 


( പരേതയുടെ മാതാപിതാക്കളും ഭർത്താവും ജീവിച്ചിരിപ്പില്ല . 

ആകയാൽ ടിയിൽ പരേതയായ സുമതിപ്പണിക്കത്തി - യുടെ 
നിയ മാനു സ ത അ വ കാശികൾ മേൽ വിവരിച്ച 7 പേർ 
മാത്രമാണെന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
കാർത്തികപ്പള്ളി തഹ ശീൽ ദാർ 

മുമ്പാകെ നേരിട്ട് 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേ പ ങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


1 


മീന , എസ് . 


ഭാര്യ 


42 


2 


ആദിത്യൻ , എ . 


മകൻ 


19 


3 


ആരാധ്യ , എം . 


മകൾ 


11 


( 5 ) 


( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 


നമ്പർ എ3-10735 2021 . 


2021 ജൂലൈ 27 , 


കാർത്തികപ്പള്ളി താലൂക്കിൽ പത്തിയൂർ വില്ലേജിൽ 
ടി പടിഞ്ഞാറ് മുറിയിൽ കേളി വീട്ടിൽ ദീപാ പ്രകാശ് , 
ടിയാളുടെ ഭർത്താവ് ആർ . കെ . പ്രകാശ് മരണപ്പെട്ടു 
പോയെന്നും വിവിധ ആ വ ശ്യ ങ്ങ ൾ ക്ക് ഒരു അവ കാശ 
സർട്ടിഫിക്കറ്റ് നൽക ണമെന്നും കാണിച്ച് ബോധിപ്പിച്ച 
അപേക്ഷയിൻമേൽ പത്തിയൂർ വില്ലേജാഫീസർ മുഖേന 
അന്വേഷണവും അവകാശ വിചാരണയും നടത്തിയതിൽ 
ടിയിൽ ആർ . കെ . ( പകാശ് 23-12-2009 -ൽ മരണപ്പെട്ടു 
പോയെന്നും ഹിന്ദു പിൻതുടർച്ചാ വകാശ നിയമപ്രകാരം 
പരേതന് താഴെ പറയുന്നവരാണ് അവകാശികളായിട്ടുള്ളതെന്നും 
അറിവായിട്ടുണ്ട് . 


ആകയാൽ ടിയിൽ പരേതനായ റ്റി . അശോക് കുമാർ - ന്റെ 
നിയ മാനു സ്യത അ വ ക  ാശികൾ മേൽ വിവരിച്ച 3 പേർ 
മാത്രമാണെന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
കാർത്തികപ്പള്ളി തഹ ശീൽദാർ 

മുമ്പാക നേരിട്ട് 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേ പ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ് , 
കാർത്തികപ്പള്ളി , 


( ഒപ്പ് ) 
തഹശീൽദാർ , 


Gaz , No. 3112021 / DTP ( CLP ) . 


99 


Salim A. 


Digitally signed by Salim A 
Date : 2021.09.20 17:53:53 
+ 05'30 ' 


